Kerala Gazette No. 16 dated 16th April 1971 . 
PARTI 


Section iii 


കേരള സർക്കാർ 


നിയമ ( നിയമ നിർമ്മാണം- എ ) വകുപ്പ് 


പരസ്യം 


നമ്പർ 16554- ലജി( എ ) 2 / 76 / ലാ . 

തിരുവനന്തപുരം, 1976 നവംബർ 201 

1898 കാർത്തിക 29. 
കേരള നിയമസഭയുടെ താഴെപ്പറയുന്ന ആക്ററ് പൊതുജനങ്ങളുടെ അറി 
വിനായി ഇതിനാൽ (പസിദ°ധപ്പ്എത്തുന്നു . നിയമസഭ പാസാക്കിയ പ്രകാര 
മുളള ബില്ലിന് 1976 നവംബർ 19 -ാം തീയതി ഗവർണ്ണരുടെ അനുമതി ലഭി 
ക്കുകയുണ്ടായി. 

ഗവർണ്ണറുടെ ഉത്തരവുപകാരം, 

കെ . വിശ്വനാഥൻ നായർ, 
നിയമവകുപ്പ് അഡീഷണൽ 

സെകട്ടറി, 


1976- ലെ 40 -ാം ആക്ററ് 
1976 - ലെ കേരള നികുതികളിൻമേലുളള സർച്ച ർജ് ( ഭേദഗതി) ആക്ററ് 
1957 - ലെ കേരള നികുതികളി : മേലുളള സർച്ചാർജ്ജ് ആക്റ് 

വീണ്ടും ഭേദഗതി ചെയ്യുന്നതിനുളള ഒരു ആക്ററ്. 
പീഠിക . - 1957- ലെ കേരള നികുതികളിൻമേലുളള സർച്ചാർജ്ജ് ആക്റ് 
താഴെക്കാണുന്ന ആവശ്യങ്ങൾക്കായി വീണ്ടും ഭേദഗതി ചെയ്യുന്നത് യുക്തമാ 
യിരിക്കയാൽ; . 

ഇൻഡ്യൻ റിപ്പബ്ലിക്കിന്റെ ഇരുപത്തിയേഴാം സംവൽസരത്തിൽ താഴെ 
പറയും പ്രകാരം നിയമമുണ്ടാക്കുന്നു . 
1. ചുരുക്കിപ്പരും ആരംഭവും.- (1) ഈ ആക്ററിന് 

1976- ലെ കേരള 
നികുതികളിൻമേലുളള സർച്ചാർജ്ജ് ( ഭേദഗതി) ആക്ററ് എന്ന് പേർ പറയാം. 

( 2) 3 -ാം വകുപ്പ് ( ബി ) എന്ന ഖണ്ഡം 1975 ജൂലായ് 1 -ാം തീയതി 
നടപ്പിൽവന്നതായി കണക്കാക്കേണ്ടതും ഈ ആക്ററി ലെ ബാക്കി വ്യവസ്ഥകൾ 
1976 ഏപ്രിൽ 1 -ാം തീയതി നടപ്പിൽവന്നതായി കണക്കാക്കേണ്ടതും ആണ്. 

2. 2 -ാം വകുപ്പിന്റെ ദേഗതി . - 1957 - ലെ കേരള നികുതികളിൻമേലുള 
സർച്ചാർജ്ജം ആക്ററ (1957- ലെ 11) ( ഇതിനുശേഷം ( പധാന ആക്റ്ററ 
എന്നാണ് പറയപ്പെടുക) 2 -ാം വകുപ്പിൽ - 
G. 2479 


2 


( എ ) ആദായ നികുതിയോ മേൽ നികുതിയോ ” എന്ന വാക്കുകൾ 
വരുന്ന രണ്ട് സ്ഥലങ്ങളിലും "കാർഷികാദായനികുതി” എന്ന്പകരം കേ 
ണ്ടതാണ്; 

( ബി ) “അഞ്ചു ശതമാനമെന്നതിനു പകരം "പത്തു ശതമാനമെന്നാ 
പർക്കേണ്ടതാണ്. 

3. 3 -ാം വകുപ്പിന്റെ ഭേദഗതി. - പ്രധാന ആക°ററ ° 3 -ാം വകുപ്പ് (1) എം 
ഉപവകുപ്പിൽ, 
( എ ) ആരംഭത്തിലുളള ഖണ്ഡികയ്ക്ക് പകരം 

താഴെപ്പറയുന്ന 
ഖണ്ഡിക ചർക്കണ്ടതാണ്, അതായത് : 

• 1963- ലെ കേരള പൊതു വിൽപന നികുതി ആക്റ് പകാരം നൽ 
കേണ്ട നികുതി - 

( എ ) മൊത്തവിൽപനസംഖ്യ, പതിവർഷം ഒരു ലക്ഷം രൂപയിൽ 
കുറയാതെയും എന്നാൽ 10 ലക്ഷം രൂപയിൽ കവിയാതെയുമുളള ഒരു വ്യാപാ 
രിയുടെ സംഗതിയിൽ, ആ വർഷം നൽകേണ്ട നികുതിയുടെ 5 ശതമാനം 
നിരക്കിലുളള സർച്ചാർജ° ° കണ്ട് വർദ്ധിപ്പിക്കേണ്ടതും, 

( ബി ) മൊത്തവിൽപ്പനസംഖ്യ പതിവർഷം ? 10- ലക്ഷം രൂപയിൽ 
കവിയുന്ന ഒരു വ്യാപാരിയുടെ സംഗതിയിൽ, ആ വർഷം നൽകേണ്ട നികുതി 
യുടെ 8 ശതമാനം നിരക്കിലുളള സർച്ചാർജ്ജ ” കണ്ടം വർദ്ധിപ്പിക്കേണ്ടതും, 

1963 - ലെ കേരള പൊതുവിൽപ്പന നികുതി ആക്ററിലെ വ്യവസ്ഥകൾ , 
പ്രസ്തുത ആകറ് പകാരം നൽകേണ്ട 

നികുതിക്ക് ബാധകമാകുന്നതു 
പോലെ മേൽപറഞ്ഞ സർച്ചാർജ്ജിനും ബാധകമായിരിക്കുന്നതുമാണ്”; . 

( ബി ) ക്ലിപ്തനിബന്ധനയിൽ, “മൂന്നു ശതമാനത്തിൽ 
വാക്കുകൾ വരുന്ന രണ്ട് സ്ഥലങ്ങളിലും, "നാലു ശതമാനത്തിൽ 
പകരം ചർക്കേണ്ടതാണ്. 

4. 4 -ം 5 -ം വകുപ്പുകൾ വിട്ടുകളയൽ.-- പ്രധാന ആക°ററിലെ 4 -ം , 5 
വകുപ്പുകൾ വിട്ടുകളയേണ്ടതാണ്. 

5. റ 8°ദാക്കലും ഒഴിവാക്കലും.- (I) 1976 - ലെ കേരള നികുതികളിൻ 
മേലുളള സർച്ചാർജ്ജ് ( ഭേദഗതി) ഓർഡിനൻസ് (1976- ലെ 8) ഇതിനാൽ 
ob° ദാക്കിയിരിക്കുന്നു . 

( 2) അങ്ങനെ റദ്ദാക്കിയിരുന്നാൽ പോലും മേൽപറഞ്ഞ ഓർഡിനൻസു 
മൂലം ഭേദഗതി ചെയ്ത പ്രകാരമുളള ( പധാന ആക്ററ്. പകാരം ചെയ്ത് 
എന്തെങ്കിലുമോഎടുത്തഏതെങ്കിലും നടപടിയോ ഈ ആക്റമൂലം ഭേദഗതി 
ചെയ്തഉപകാരമുളള ( പ്രധാന ആക° ററുപകാരം ചെയ്തതോ എടുത്തതോ 
ആയി കണക്കാക്കണ്ടതാണ്. 


എ ന 
എന്ന് 


ശരിത്തർജമ) 


ബി . ചെല്ലൻ, 
ഹെഡ് ടാൻസേ ലേറ്റർ, 


- 


